Kerala Gazette No. 26 dated 26th June 1984 . 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയററ് 


വിജ്ഞാപനം 


നമ്പർ 2283 /എൽ, എ 4/83 , " തിരുവനന്തപുരം, 1983 ഫെബ്രുവരി 21 . 

കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബ 
ന്ധിച്ച ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1983 - ലെ കേരള പോലീസ് ( ദഗതി) 
ബിൽ ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടും 
കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോ , ആർ. പ്രസന്നൻ, 
നിയമസഭാ സെക്രട്ടറി. 


6 , 233/ S 


ഏഴാം കേരള നിയമസ 

ബിൽ നമ്പർ 0 


1983- ലെ കേരള പോലീസ് ( ഭേദഗതി) ബിൽ 


1960- ലെ കേരള പോലീസ് ആക്ററ് വീണ്ടും 
ഭേദഗതി ചെയ്യുന്നതിനുളള 

ഒരു 
ബിൽ 


പീഠിക : - 1960- ലെ കേരള പോലീസ് ആക്റം ഇതിനുശേഷം കാണുന 
ആവശ്യരutiായി വീണ്ടും ദേഗതി ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവത്സരത്തിൽ താഴെപ്പറയു 
പ്രകാരം നിയമമാക്കുന്നു : 

1. ചുരുക്കപ്പേരും ആരംഭവും ;-(I) ഈ ആക്ററിന്, 1983- ലെ കേരള 
പോലീസ് ( ഭേദഗതി) ആക റാ ” എന്ന് പേർ പറയാം. 

(2) ഇത് ഉടനടി പ്രാബല്യത്തിൽ വരുന്നതാണ് . 
2. 23 എ . എന്നപുതിയ വകുപ്പു ചേർക്കൽ: -1965- ലെ കേരള പോലീസ 
ആക്ററ് " (1961- ലെ 5) 23 -ാം വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പു 
ചർക്കേണ്ടതാണ്, അതായത് - 

23 എ . (പത്യേക സംഗതികളിൽ ആളുകളെ നീക്കം ചെയ്യുന്നതിന് നിർ9 ° 3 
ശിക്കുന്നതിനുളള അധികാരം :-(1) തനിക്കു ലഭിച്ച വിവരങ്ങളിൽ നിന്നാ 
മാറുവിധത്തിലോ പോലീസ്സൂപണ ന് . 

( എ ) തന്റെ അധികാര പരിധിക്കുളളിലുളള പ്രദേശത്ത്ഏതെങ്കിലും 
ആളിന്റെ നീക്കങ്ങളോ, പ്രവൃത്തികളോ, ആളിനാ സ്വത്തിനോ യാമം , 
അപായമോ, ഹാനിയോവരുത്തുകയാണെന്നോഅഥവാ വരുത്തുന്നതിനുവേണ്ടി 
കരുതിക്കൂട്ടിയുളളതാണെന്നോഅഥവാ അങ്ങനെയുളള ആയ, ബലപ്രയോഗമോ 
അകമമോഉൾപ്പെടുന്ന ഒരു കുററം മാ അഥവാ ഇൻഡ്യൻ ശിക്ഷാനിയമത്തിലെ 
XII- മം അദ്ധ്യായമോ XV1-ാം അദ്ധ്യായമാ XVII-ാം അദ്ധ്യായമോ 
പ്രകാരം ശിക്ഷാർഹമായ ഒരു കുററമോ ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാ 

അഥവാ ഏർപ്പെടാൻ പോകുകയാണെന്നോ, അമാവാ അങ്ങനെയുള 
ഏതെങ്കിലും കുററത്തിനംപരണ നൽകുകയാണെന്നോ വിശ്വസിക്കുന്നതിന് 
ന്യായമായ കാരണങ്ങളുണ്ടെന്നും1 
G. 233/ s. 


ാണണം 


2 
( ബി ) അങ്ങനെയുളള ആൾക്കെതിരായ തെളിവു നൽകാൻ സാക്ഷികൾ , 
അവരുടെ ശരീരത്തിൻറെയോ സ്വത്തിന്റെയോ സുരക്ഷിതസ്വത്തെ സംബന്ധിച്ച 
ആശങ്ക് കാരണമായി വിസമ്മതിക്കുകയാണെന്നും ബോദ്ധ്യപ്പെടുകയാണെങ്കിൽ, 
പോലീസ് സൂപ്രണ്ടിന്, . താൻ ഒപ്പിട്ട രേഖാമൂലമായ ഒരുത്തരവുമൂലം, 
അങ്ങനെയുളള ആളാട പോലീസ് സു ( പണം ആവശ്യമെന്ന് കരുതുന്ന 
(പകാരം അ അങ്ങനെയുളള ഭയമോ, അപായമോ, ഹം നിയോ അഥവാ അങ്ങനെ 
കുററം ചെയ്യുന്നത് തടയ ത്തക്കവിധം പെരുമാറണമെന്ന് നിർദേശിക്കാവു 
നതോഅഥവാ ഉത്തരവിൽ (പത്യേകം പറയാവുന്ന പ്രകാരമുള്ള സമയത്തിനകം 
അങ്ങനെയുളള സ്ഥലത്തിനുപുറത്ത് സ്വയം പോകണമെന്ന് അങ്ങനെയുള 
ആളോട് ആവശ്യപ്പെടാവുന്നതോആണ്. 

( 2), (എ ) (1 -ാം ഉപവകുപ്പു പ്രകാരമുളള ഒരുത്തരവം ഏതെങ്കിലും 
ആൾക്കെതിരെ പാസ്സാക്കുന്നതിനു മുൻപ്, പോലീസ് സൂപ്രണ്ട് അങ്ങനെ 
യുളള ആളുടെ പേരിലുളള സാ ാവത്തായ കുറാരോപണങ്ങളുടെ പൊതു 
സ്വഭാവം, അയാളെ രേഖ മൂലം അറിയ കേതും അ അ നയുളള കുററാരോ 
പണങ്ങളെപ്പറ്റി വിശദീകര ണ് . നൽകുന്നതിന് ന്യായമായ ഒരവസരം 
അയാൾക്കും നൽകേണ്ടതുമാണ്. 

( ബി ) അങ്ങനെയുളള ആൾ ഹാജരാക്കുന്ന ഏത് സാക്ഷിയയും 
പോലീസ്സൂപ്രണ്ടിന് വിസ തരിക്കാവുന്നതുമാണ്. 

( സ ) അയാ ഹാജരാ ന്ന രഖാലമായ ഏതെങ്കിലും 
സ ° റേറററ്മെൻറ് റിക്കാർഡിൽ ഫയൽചെയ്യേണ്ടതാണ്. 

( 3) ആർക്കെതിരായാണോ (1) -ാം ഉപവകുപ്പു പ്രകാരം ഒരു ഉത്തരവ 
പുറപ്പെടുവിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള് ആൾക്ക്, തനിക്കെതിരാ 
യുളള കുന്നാരോപണങ്ങളെപ്പറ്റി വിശദീകരണം നൽകുന്നതിനും, താൻ ഹാജരാ 
ടുന്ന സാക്ഷികളെ വിസ്തരിക്കു ന്ന തിനു . വേണ്ടി പോലീസ് സൂപ്രണ്ട് 
മുമ്പാകെ, ഒരു വക്കീൽമുഖേനയോഅറേറാണിമുഖേനയോ ഹാജരാകുന്നതിന് 
അവകാശമുണ്ടായിരിക്കുന്നതാണ്. 

(4) (1) . ഉപവകുപ്പു പ്രകാരം ആർക്കെതിരായാണോ ഒരു ഉത്തരവ 
പുറപ്പെടുവക്കാൻ 28 ° ദേശിക്കുന്നത 

അങ്ങനെയുളള ഏതെങ്കിലും ആൾ 
ഹാജരാകുന്നത്ഉപ്പുവരുത്തുന്നതിനായ , പോലീസ് സൂപ്രണ്ടിന്, 1973- ലെ 
[ കിമിനൽ നടപടി നിയമം ( 1974- ലെ 2 -ാം കേ ന്ദ ആക്ററ") 70 മുതൽ 12 വരെ 
യുളള വകുപ്പുകൾ പ്രകാരം ഒരു കോടതിക്കുളള എല്ലാ അധികാരങ്ങളുമാ 
അഥവാ ഏതെങ്കിലും അധികാരമോ് വിന യോഗിക്കാവുന്നതാണ്. 

(5) ( എ ), പോലീസ് സൂപ്രണ്ടിന്റെ (I) -ാം ഉപവകുപ്പു പ്രകാരമുളള 
ഒരു ഉത്തരവുമൂലം സങ്ക-മനു ഭവിക്കുന്ന ഏതൊരാൾക്കും, അങ്ങനെയുളള 
ഉത്തരവിന്റെ തീയതിമുതൽ മുപ്പതു ദിവസത്തിനകം, സർക്കാരിന് അപ്പീൽ 
ബോധിപ്പിക്കാവുന്നതും, സംഗതിയുടെ എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ച് 
ശേഷം, സർക്കാരിന്, (പസ്തുതഉത്തരവ് സ്ഥിരപ്പെടുത്തുകയോ, വ്യത്യാസ 
പ്പെടുത്തുകയോ റ8 °ദാക്കുകയോചെയ്യാവുന്നതുമാണ്. 

( ബി ) ( എ ) എന്ന ഖണ്ഡപ്രകാരം സർക്കാരിന് അപ്പീൽ ബോധി 
പ്പിക്കപ്പെടുന്ന സംഗതിയിൽ, അവർക്കും അവരുടെ വിവേചനമനുസരിച്ചും 
ഏർപ്പെടുത്താൻ യുക്തമെന്ന് അവർ കരുതാവുന്ന പ്രകാരമുള്ള വ്യവസ്ഥ 
കൾക്ക് വിധേയമാക്കും. അപ്പീലിൻമേൽ അന്തിമമായ ഉത്തരവു പാസ്സാക 
ന്നതുവരെ, പോലീസ്സൂപ്രണ്ടിന്റെ ഉത്തരവ് നടപ്പിലാക്കുന്നത് നിറുത്തി 
വയ്ക്കാവുന്നതാണ്. 


ts 


6 (1) ഉപവകുപ്പു പ്രകാരം പോലീസ് സൂപ : പാസാക്കി 
യതോഅഥവാ (5 )ം . ഉപവകുപ്പു പ്രകാരം സർക്കാർ പാസ്സാക്കിയതോആയ 
എതൊരു ഉത്തരവും താഴെപ്പറയുന്നഒന്നോ അതിൽകൂടുതലോ കാരണങ്ങളിൻമേ 
ലല്ലാതെ, യാതൊരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു , 
അതായത് : 

( എ ) ഈ വകുപ്പിൽ പറഞ്ഞിട്ടുളള നടപടികമ. അനുവർത്തിക്കാതി 
രിക്കുക; 

( ബി ) ഉത്തരവ് ഏതു കാര്യങ്ങളെ ആസ്പദമാക്കി പുറപ്പെടുവിക്കാ 
മായിരുന്നുവോഅങ്ങനെയുളള കാര്യങ്ങൾ യാതൊന്നുംതന്നെ ഇല്ലാതിരിക്കുക; 
അഥവാ 

( സി ) ഏതൊരാളെ സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചുവോ ആ 
ആൾക്കെതിരെ പരസ്യമായി തെള വു നൽകാൻ സാക്ഷികൾ വിസയതിക്കുന്നു 
എന്ന് വിശ്വസിക്കാൻ മതിയായ കാരണങ്ങൾ യാതൊന്നും ഇല്ലാതിരിക്കുക. 

(7) (1) -ാം ഉപവകുപ്പോ(5) -ാം ഉപവകുപ്പു പ്രകാരമുളള നിർദ° ദേശം 
ലംഘിച്ചതിനു കുററം ചുമത്തപ്പെട്ട ഏതൊരാൾക്കും, രണ്ടുവർഷംവരെ 
വരാവുന്ന തടവോ, പിഴയോ അഥവാ ഇവ രണ്ടുംകൂടിയതോ ആയ ശിക്ഷ 
നൽകേണ്ടതാണ്. 

( 8) (1) -ാം ഉപവകുപ്പുപകാരമോ ( 5) -ാം ഉപവകുപ്പു പ്രകാരരോ 
ഏതെങ്കിലും സ്ഥലത്തിനു പുറത്ത് സ്വയം പോകണമെന്ന നിർദ° ദേശി മ 
പ്പെട്ടഏതൊരാളും, അപര ാരം ചെയ്യാൻ പിഴചവരുത്തുക യാ വിസമ്മതിക്കു 
കയോചെയ്യുകയോ അഥവാ അങ്ങനെയുളള നിർദ്ദേശം നിലവിലുളളപ്പോൾ , 
അങ്ങനെയുളള സ്ഥലത്ത് വീണ്ടും പ്രവേശിക്കുകയോ ചെയ്യുന്നപക്ഷം, 
പോലീസ് സൂപ്രണ്ടിന് (7) -ാം ഉപവകുപ്പു പ്രകാരം അങ്ങനെയുളള ആളെ 
(പാസിക്യൂട്ടു ചെയ്യുന്നതിന് പകരമയോ അതിന് പുറമേയോ, അ നാളെ 
അറസ്റ്റ്ചെയ്തു , താൻ നിർദ്ദേശിക്കാവുന്ന പ്രകാരം തന്റെ അധികാര 
പരിധിക്ക് പുറത്ത് ഉള ഒരു സ്ഥലത്തേക്ക് പോലീസ് ബന്തവസ്സിൽ 
നീക്കം ചെയ്യുന്നതിന് ഏർപ്പാടു ചെയ്യാവുന്നതാണ്. 

(9) (1) -9. ഉപവകുപ്പ്യ പ്രകാരമുളള ഉത്തരവ് ആർക്കെതിരെ പുറപ്പെട 
വിച്ചുവോ, ആ ആളോ 1 അ L വാ ഏതെങ്കിലും കോടതിയിലോ, പോലീസ 
സൂ (പണ്ടിന്റെ അഭിപ്രായത്തിൽ, വിവരം കൊടുത്തയാളിനെ തിരിച്ചറിയാനോ 
അയാളുടെ പേര് വെളി പടാനോ ഇ യാകാവുന്ന തനിക്ക് ലഭിച്ച വിവര 
അത്തീൻറ ഉറവ ടി അഥവാ ഏതെങ്കിലും വസ്തുതയോ വെളിപ്പെടുത്താൻ 
ഈ വകുപ്പിലെ യാതൊന്നുംതന്നെ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനോടും 
ആവശ്യപ്പെ- ന്നതായി കരുതാൻ പാടില്ലാത്തത. ണ് . 


ഉദ° ദേശകാരണങ്ങളുടെ വിവരണം. 
1960 - ലെ കേരള പോലീസ് ആക്റൗ(1961- ലെ 5)-ലെ നിലവിലുളള വ്യ 
സ്ഥകൾ വർഗ്ഗീയ കലാപങ്ങൾ , അവശ്യസർവീസുകളിലെ പണിമുടക്ക 
മുതലായവയെ - നേരിടുന്നതിന് പ ര്യാ പ ത മ ല്ലെ ന്ന് കണ്ടിരിക്കുന്നു . 


വർഗ്ഗീയ കലാപം നടക്കുന്ന സമയങ്ങളിൽ പോലീസ് സേനയക്ക് നേരിൽ 
ണ്ടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് സാമൂഹ്യവിരുദ്ധരുടെ പ്രവർത്തനമാണ്. 
ആ കമം നടക്കുന്ന സ്ഥലത്തുനിന്നും അവരെ പുറത്താക്കാൻ പോലീസിനെ 
അധികാരപ്പെടുത്തുകയാണെങ്കിൽ, അ l 2,മവും നാശനഷ്ടങ്ങളും ഗണ്യമായ 
വിധത്തിൽ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട്, ( പം ഗ്യ ക സംഗതി 
കളിൽ അ ക്രമം നടക്കുന്ന സ്ഥലത്തുനിന്നും ആളുക ള പുറത്താക്കുന്നതിന് 
പോലീസ് സൂപ്രണ്ടുമാരെ അധികാരപ്പെടുത്തുന്നതിനുളള ഒരു വ്യവസ്ഥ 
( പ്രസ്തുത ആക്ററിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നു . 

2. മേൽപ്പറഞ്ഞ ആവശ്യത്തിന് ആക്ററ് ജഗതി ചെയ്യുന്നതിനുളള 
താണ് ഈ ബിൽ, 


ധനകാര്യ മെമ്മോറാണ്ഡം 


ബീൽ നിയമമാകുകയും 

( പാബല്യത്തിൽ വരുകയും യ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽനിന്നും യാതൊരു ചെലവുംഉണ്ടാകുന്നതല്ല . 


വയലാർ രവി, 


ശരിത്തർജ്ജമ) 


ഏ . പി . പെരുമാൾ , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി , 


